Regn . No . KERBIL /2012/ 45073 
dated 5 -9 - 2012 with RNI 

Reg. No . രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 -14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNO 


കര 


രള സർക്ക 
NMENT OF 


മാർ 


S 


F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM, TUESDAY 


12th November 2013 
2013 നവംബർ 12 


No . 


Vol. II | 
വാല്യം 2 | 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


21st Karthika 1935 
1935 കാർത്തികം 21 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


ബഹുമാനപ്പെട്ട പറവൂർ അഡീഷണൽ ജില്ലാ 

കോടതി മുമ്പാകെ 

G. 0 . P. No . 112/2013 
ഹർജിക്കാർ: - 1 , ഡീസി W / o Late ജോണി, 

മുക്കത്ത്പറമ്പിൽ വീട്, 
തുറവൂർ കര, തുറവൂർ വില്ലേജ് 
2. സുസ്മി, 19 വയസ്സ്, 

D /o Late ജോണി, 
മുക്കത്ത്പറമ്പിൽ വീട്, 
തുറവൂർ കര, തുറവൂർ വില്ലേജ് 
3 . സച്ചിൻ, 15 വയസ്സ്, 

S / o Late ജോണി, 
മുക്കത്ത്പറമ്പിൽ വീട്, 
തുറവൂർ കര, തുറവൂർ വില്ലേജ് 
4. സാനിയ , 8 വയസ്സ്, 

D / o Late ജോണി, 
മുക്കത്ത്പറമ്പിൽ വീട്, 

തുറവൂർ കര, തുറവൂർ വില്ലേജ് 
എതിർകക്ഷി: - മറിയംകുട്ടി W / o മൈക്കിൾ, 

മുക്കത്ത്പറമ്പിൽ വീട്, 
മഞ്ഞപ കര, മഞ്ഞപ വില്ലേജ് 


സകലമാനപേരെയും തെര്യപ്പെടുത്തുന്നത്. 
ഹർ ജി ക്കാ രിയുടെ മക്ക ളായ സച്ചിൻ, സാ നിയ 
എന്നിവരുടെ ഗാർഡിയനായി ഹർജിക്കാരിയെ നിയമിച്ചും 

മൈനർമാർക്കുകൂടി അവകാശപ്പെട്ട വസ്തു വിൽക്കുന്നതിന് 
അനുവാദം തരണമെന്നാവശ്യപ്പെട്ടും കാണിച്ച് ഹർജി ബോധിപ്പി 
ച്ചിട്ടുള്ളതിനാൽ മേൽപ്പടി ഹർജി കാര്യത്തിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കിൽ വിചാരണ ദിവസം 2013 -മാണ്ട് 12 -ാം 
മാസം 7 - ാം തീയതി 11 മണിക്ക് ഈ കോടതിയിൽ 
ഹാജരായി ബോധിപ്പിച്ചുകൊള്ളണ്ടതും അല്ലാത്തപക്ഷം ഹർജി 
തീർച്ച ചെയ്യു ന്ന താ ണെ ന്നുള്ള വിവരം ഇതിനാൽ 
അറിയിച്ചുകൊള്ളുന്നു . 


എൻ. പറവൂർ, 


ഉത്തരവിൻപ്രകാരം, 
കെ . എൻ. ഗംഗാധരൻ നായർ, 

- ബ്ലസ്സൻ ആന്റണി, 
ഹർജിക്കാരിഭാഗം അഡ്വക്കേറ്റ്. 


25 - 9 - 2013 . 


